Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


1 


- 


S 


GOVERN 


കേ 


ക് 
11 


രള സർക്കി 
WMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


6th November 2012 
| 2012 നവംബർ 6 


Vol . I 


- No. 1 മാ 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 1 [ 


നമ്പർ 


15th Karthika 1934 
| 1934 കാർത്തികം 15 


PART III 


Stores Purchase 


Health Services Department 


ലഘദർഘാസ് പരസ്യം 
നമ്പർ ബി2 - 21020 /2012 . 

-- 2012 ഒക്ടോബർ 9. 
ആരോഗ്യവകുപ്പ് 2013 - 14 - ൽ മലപ്പുറം ജില്ലയിൽ താഴെ 
പറയുന്ന സർക്കാർ ആശുപത്രികളിലേക്ക് 1- 4 - 2013 മുതൽ 
31 - 3 - 2014 വരെ ഭക്ഷ്യ ഭക്ഷ്യതര സാധനങ്ങൾ വിതരണം 
ചെയ്യാൻ തയ്യാറുള്ളവരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ 
( പ ത്യേക ക വ റു ക ളിൽ രണ്ടുപതി വീതം) ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാ സു കൾ അതാത് സ്ഥാപന ങ്ങ ൾ 1 - 1 - 2013 - ന് 
ഉച്ചയ്ക്കുശേഷം 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
3.30 - ന് ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ദർഘാസുകൾ 
സമർപ്പിക്കുന്നതിനുള്ള ടെണ്ടർ ഫോറവും മറ്റു പ്രമാണങ്ങളും 
അതാത് സ്ഥാപനങ്ങളിൽനിന്നും ലഭിക്കു ന്ന താ യിരിക്കും. 
ആയതിലേക്കായി അവർ നിശ്ചയിച്ചിരിക്കുന്ന ദർഘാസ് 
ഫോറത്തിന്റെ വില അടച്ച ഒരു ചെലാൻ രസീതും 1- 10 -2012 - നോ 
അതിനുശേഷമോ ലഭിച്ച അസ്സൽ സോൾവൻസി സർട്ടിഫിക്കറ്റു 
കളും (കുടികിടപത്രം) ഹാജരാക്കേണ്ടതാണ്. 


ദർഘാസ് ഫോറം വാങ്ങുന്നതിനുള്ള തുക 0210 വൈദ്യ 
സഹായവും പൊതു ജനാരോഗ്യവും 80 ജനറൽ 800 മറ്റു 
വരവുകൾ 88 പലവകയും (ഭക്ഷ്യ ഭക്ഷ്യതര സാധനങ്ങളുടെ 
ദർഘാസ് ഫോറത്തിന്റെ വില അടയ്ക്കുന്നത്) എന്ന ഹൈഡ് 
ഒന്ന് അക്കൗണ്ടിലും വില്പന നികുതി 0040 വില്പന നികുതി 
102 സംസ്ഥാന വില്പന വകുപ്പ് നികുതി ആക്ട് 99 നികുതി 
പിരിവുകൾ എന്ന ഹൈഡിലും അടവാക്കേണ്ടതാണ്. ഇങ്ങനെ 
അടയ്ക്കു ന്ന പണം മറ്റൊരു കാര ണ വ ശാലും തിരിച്ചു 
നൽകുന്നതല്ല . 

ഓരോ ദർഘാസിനോടൊപ്പവും ടെണ്ടറുകളുടെ 10 % 
നൽകേണ്ട തുകയ്ക്കുള്ള സോൾവൻസി സർട്ടിഫിക്കറ്റിന്റെ 
അസ്സലും ഒരു ശരിപ്പകർപ്പും കടം വീട്ടാൻ മുതലു ള്ളത് 
വ്യാപ്തി ഏതുവരെയെന്നും എവിടെയാണ് എന്ന് കരാറുകാരൻ 
താമസിക്കുന്നതെന്നുമുള്ളത് അതാത് താലൂക്ക്തഹശീൽദാരിൽ 
നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. ഈ സർട്ടിഫിക്കറ്റ് 
അതാത് റവന്യൂ അധികാരികളിൽനിന്നും നിശ്ചിത ഫോറത്തിൽ 
ഹാജരാക്കിയാലും മതിയാവുന്നതാണ്. കൂടാതെ പ്രിവൻഷൻ 
ഓഫ് അസൾ ടേ ഷൻ ആക്ടിൽ അ നു ശാ സി ക്കു ന്ന 
ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് - 100 - ന്റെ മുദ 


പത്രത്തിൽ സ്റ്റോർ പർച്ചേയ്സ് നിയമങ്ങളിൽ പൊതു 
വ്യവസ്ഥകളിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ഉടമ്പടി ഷെഡ്യൂൾഓഫ് 
ഡയറക്ടടറി ആർട്ടിക്കിൾസ് കണ്ടീഷൻസ് ഓഫ് ടെണ്ടർ 
മുതലായവയും ഉണ്ടായിരിക്കേണ്ടതാണ്. 

ദർ ഘാ സു കൾ ഭക്ഷ്യ ഭ ക്ഷ്യേതര സാ ധ ന ങ്ങ ൾക്ക് 
(പ്രത്യേകം പ്രത്യേകം കവറുകളിലാക്കി (ഓരോന്നിന്റെ രണ്ടു 
പ്രതി വീതം) അതാതു സ്ഥാപനങ്ങളിലെ മേലധികാരികൾക്ക് 
നിശ്ചിത സമയത്തിനകം കിട്ടിയിരിക്കേണ്ടതാണ്. കൂടുതൽ 
വിവ ര ങ്ങൾ അതാത് സ്ഥാപ ന ങ്ങളിൽനിന്നും പ്രവൃത്തി 
സമയങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. 
ജില്ലാ മെഡിക്കൽ ആഫീസ് 

- ( ഒപ്പ്) 
(ആരോഗ്യം), 

ജില്ലാ മെഡിക്കൽ ആഫീസർ 
മലപ്പുറം. 

(ആരോഗ്യം). 


